Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


R 


GOVERNM 


. 
കശ 


ഭ 


ര് 


ാർ 


രള സർക് 
NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM, TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


6th September 2011 
2011 സെപ്റ്റംബർ 6 
15th Bhadra 1933 
1933 ഭാദം 15 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി4 - 3292/ 2011/ ഇഇ. 

| 2011 ആഗസ്റ്റ് 17 . 
കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് തിരു വ ന ന്തപുരം ഡിവിഷൻ, 
വിഴിഞ്ഞം താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി അംഗീകൃത 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ - കമ ന മ്പർ 1- ന് - 1, 900 + നികുതി, 
കമ ന മ്പർ 2 - ന് - 500 + നികുതി, കമ ന മ്പർ 3 - ന് 
- 600 + നികുതി. 

-- പകർപ്പ് കമ ന മ്പർ 1 - ന് - 900 + നികുതി, 
ക്രമനമ്പർ 2 - നും 3 - നും - 300 + നികുതി. 

ദർഘാസ് പ്രമാണം വിതരണം ചെയ്യുന്ന തീയതിയും 
സമയവും- 5 - 9- 2011 മുതൽ 14 - 9- 2011 ഉച്ചയ്ക്ക് 12 മണിവരെ. 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


- ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും 14 - 9 - 2011, 3 മണിവരെ. 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
14 - 9 - 2011, 3.30 മണി. 


9/ ഇഇ /2011 - 12- - വിഴിഞ്ഞം പോർട്ട് - സീവേർഡ് 
ബ്രേക്ക് വാട്ടറിലെ ചുറ്റുമതിൽ നിർമ്മാണ 
പ്രവൃത്തി 12 .30 ലക്ഷം 


30 ,750 


2 10 / ഇ ഇ / 2 011 - 12 - വിഴിഞ്ഞം പോർട്ടിലെ 

സിഗ്നൽ സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ - 
- 2.50 ലക്ഷം 


6 ,250 


- കരാറുകാരന്റെ തരംതിരിവ് - കമനമ്പർ 1- ന് " സി യും 
അതി നു മുകളിലും, കമ നമ്പർ 2 - നും 3 - നും " ഡി യും 
അതിനു മുകളിലും. 

പ്രവൃത്തിയുടെ കാലാവധി- 2 മാസം. 

ദർഘാസ് സംബ ന്ധിച്ചുള്ള പൊതു മ രാ മത്ത് 
വകുപ്പിന്റെയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദുചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള 
അധികാരം താഴെ ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോ ഗ സ്ഥ നിൽ 


- 11/ ഈ ഇ | 2011 - 12 - കോവളം ബീച്ചിലെ 
ഹാൻഡ് റെയിൽ ബലപ്പെടുത്തൽ പ്രവൃത്തി - 
- 2,99, 663 


7 ,500 


6th SEPT. 2011] 


MARINE DEPARTMENT 


| 144 


നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികളെ 
പറ്റിയുള്ള കൂടു തൽ വിവ ര ങ്ങ ൾ ക്ക് ഓഫീ സു മാ യി 
ബന്ധപ്പെടാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസ് ദിവസമായിരിക്കുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 

( ഒപ്പ്) 
തിരുവനന്തപുരം ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
വിഴിഞ്ഞം. 

( ഇൻ - ചാർജ്ജ്). 


| ലഭിക്കുന്ന വ്യക്തി/ സ്ഥാപനം കരാർ ഒപ്പിടുന്നതിന് മുമ്പായി 
കരാർ തുകയുടെ പകുതി തുക ഈ കാര്യാലയത്തിൽ 
ഒടു ക്കേ ണ്ടതും കരാർ തുകയുടെ 10 ശതമാനം തുക 
സെക്യൂരിറ്റിയായി ട്രഷറി സേവിംഗ്സ്/ പോസ്റ്റാഫീസ് സേവിംഗ്സ് 
എന്നീ രൂപത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
പണയപ്പെടുത്തി നൽകേണ്ടതുമാണ്. കൂടാതെ പണമായി അടച്ച 
പകുതി തുകയും 10 ശതമാനം സെക്യൂരിറ്റിയും കഴിച്ചുള്ള 40 
ശതമാനം തുകയ്ക്കുള്ള ബാങ്ക് ഗ്യാരന്റി/ സോൾവൻസിയും 
കരാർ ഒപ്പിടുന്നതിന് മുമ്പായി ഹാജരാക്കേണ്ടതാണ്. മുൻകൂർ 
തുകയായി അടച്ച് 50 ശതമാനം കഴിഞ്ഞു വരുന്ന ബാക്കി തുക 
രണ്ട് തുല്യ ഗഡുക്കളായി അവകാശം ഏറ്റെടുത്ത്മൂന്ന് മാസം 
തികയുന്നതിന് മുമ്പും ആറ് മാസം തികയുന്നതിന് മുമ്പും 
പണമായി ഒടുക്കേണ്ടതാണ്. 

-- ദർഘാസുകൾ 23 - 9 - 2011- ന് ലേലത്തിനുശേഷം 3. 30 - ന് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള ടെണ്ടർമാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്ന് പരിശോധിക്കു ന്ന താണ്. ദർഘാസ്/ ലേല ദിവസം 
ഏതെങ്കിലും കാരണ വശാൽ അവധിയായാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം ലേലം നടത്തുന്നതും ദർഘാസ് സ്വീകരിക്കു 
ന്നതും പരിശോധിക്കു ന്ന തുമാ ണ്. ഈ ദർഘാസ്/ ലേലം 
കേരള സർക്കാരിന്റെ നിലവിലുള്ള ദർഘാസ് നിയമങ്ങൾക്കും 
ഈ നോട്ടീസ് പ്രകാരം നൽകിയിട്ടുള്ള നിബന്ധനകൾക്കും 
വിധേയമായിരിക്കും. ദർഘാസ്/ ലേല പ്രമാണത്തിന്റെ വില മടക്കി 
നൽകുന്നതല്ല. 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ1- 2682 / ഇഇ/ 2011. 

2011 ആഗസ്റ്റ് 18. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് 
കൊല്ലം ഡിവിഷൻ എക് സി ക ട്ടീവ് എഞ്ചിനീയർ ഒരു 
വർഷത്തേക്ക് താഴെ പറഞ്ഞിട്ടുള്ള അവകാശം നൽകുന്നതി 
നായി മുദ്രവച്ച കവറിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിനുപുറമെ പരസ്യ ലേലവും 
നടത്തുന്നതാണ്. ദർഘാസിൽ/ ലേലത്തിൽ വാഗ്ദാനം ചെയ്യുന്ന 
ഉയർന്ന തുകയ്ക്ക് പ്രസ്തുത വ്യക്തിയുടെ പേരിൽ തുറമുഖ 
എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ അംഗീകാര 
ത്തിന് വിധേയമായി അവകാശം ഉറപ്പിച്ച് നൽകുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആശ്രാമം, 

(ഒപ്പ്) 
കൊല്ലം- 2. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് നമ്പർ 7 / ഇഇ / 2011- 12. 

പ്രവൃത്തിയുടെ പേര് തങ്കശ്ശേരി ഫിഷറി ഹാർബറിനു 
ള്ളിൽ പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്നും വാർഫേജ്, 
പ്രവേശന ഫീസ് എന്നിവ വസൂലാക്കുന്നതിനുള്ള അവകാശം. 

നിരതദ്രവ്യം - 55, 600. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 1,700 + വാറ്റ്. 

ദർഘാസ് ലേലം നട ത്തുന്ന സ്ഥലം - ഹാർബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ആശാമം, കൊല്ലം. 


പുനർദർഘാസ് പരസ്യം 


ദർഘാസ്/ ലേല പ്രമാണങ്ങളും വിശദവിവരങ്ങളും ഹാർബർ 
എഞ്ചിനീയറിംഗ്, കൊല്ലം ഡിവി ഷൻ എക് സികട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 15 - 9- 2011 മുതൽ 
23 - 9 - 2011 രാവിലെ 11 മണി വരെയും ദർഘാസ്/ ലേല 
പ്രമാണത്തിന്റെ വില രൊക്കമൊടുക്കി രേഖാമൂലം അപേക്ഷി 
ച്ചാൽ നൽകുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 23 - 9 - 2011 
ഉച്ചയ്ക്ക് 1 മണിവരെ സ്വീകരിക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന സമയം 23-9-2011 
ഉച്ചയ്ക്ക് 2.30 മണിവരെയാണ്. 3 മണിക്ക് ലേലം നടത്തുന്ന 
താണ്. ലേലത്തിനുശേഷം 3.30 - ന് ദർഘാസ് തുറക്കുന്നതാണ്. 
ദർഘാസ്/ ലേല പ്രമാണത്തോടൊപ്പം ബിഡ് സെക്യൂരിറ്റി 
അന്യത്ര ചേർത്തിട്ടുള്ള പ്രകാരം ഡിമാന്റ് ഡാഫ് റ്റ് / 
സേവിംഗ് സ് ബാങ്ക് ഡെപ്പോ സിറ്റ് എന്നീ രൂപ ത്തിൽ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ മാറാവുന്ന രീതിയിൽ 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾക്കും ലേലത്തിനും 
പ്രത്യേകം ടെണ്ടർ ഫോറവും ബിഡ് സെക്യൂരിറ്റിയും സമർപ്പി 
ക്കേ ണ്ട താ ണ്. ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വ രുടെ ബിഡ് 
സെക്യൂരിറ്റി പണമായും സ്വീകരിക്കുന്നതാണ്. ദർഘാസ്/ ലേലം 


നമ്പർ ഡി1 - 1099 / 02/ ഇഇ /എച്ച്. ഇ . ഡി.എൻ.( എ ). 2011 ആഗസ്റ്റ്12. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആലപ്പുഴ താഴെ 
പറയുന്ന പ്രവൃത്തിക്കുവേണ്ടി അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് നമ്പർ - 1/ 2011 -12 / ഇഇ/എച്ച്. ഇ . ഡി.എൻ.( എ ). 
പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും ആലപ്പുഴ ജില്ല 
- യിലെ തീര ദേശ റോഡു കളുടെ പുന രു ദ്ധാ രണ 
പ്രവൃത്തി- ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ബാപ്പു 
വൈദ്യർ ചന്തക്കടവ് റോഡിന്റെ പുനരുദ്ധാരണം 
- 4 ലക്ഷം. 


- നിരതദ്രവ്യം - 


10 ,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില 8000 + 4 % വാറ്റ്. 

ദർ ഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 
സമയവും 14 - 9 - 2011 വൈകുന്നേരം 3 മണിവരെ. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 9 - 2011 വൈകുന്നേരം 3 മണിവരെ. 


6th SEPT. 2011) 


MARINE DEPARTMENT 


145 


( 1) 


( 2) 


( 3) 


ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
16 - 9-2011 വൈകുന്നേരം 3 മണി. 

കരാറുകാരന്റെ ക്ലാസ്സ് " ഡി യും അതിനുമുകളിലും. 
പ്രവർത്തിയുടെ കാലാവധി - 4 മാസം. 

ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതു മ രാ മത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദു ചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള 
അ ധി കാരം താഴെ ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോ ഗ സ്ഥ നിൽ 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികളെ 
പറ്റി യു ള്ള കൂടു തൽ വിവ ര ങ്ങ ൾക്ക് ഓഫീ സു മാ യി 
ബന്ധപ്പെടാവുന്നതാണ്. 


5 5/ ഇ . ഇ ./2011- 12 - പറവൂർമുൻസിപ്പാലിറ്റിയിലെ 

കൊച്ചേലി പറമ്പ് കോൺക്രീറ്റ് റോഡിന്റെ 

നിർമ്മാണം(പുനർ ദർഘാസ്) - - 9 ലക്ഷം 22 ,500 
- 6 6 / ഇ . ഇ . / 2011 - 12 - തീരദേശ റോഡുകളുടെ 

പു ന രു ദ്ധാ ര ണം - മൂലമ്പിള്ളി സൗത്ത് 
കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണം- കടമക്കുടി 
പഞ്ചായത്ത്(പുനർ ദർഘാസ്) - - 8.25 ലക്ഷം 20 ,650 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് - 2 ,100 + 
വാറ്റ്, ക്രമനമ്പർ 2 - ന് 1,100 + വാറ്റ്, ക്രമനമ്പർ 3, 4, 5, 6 ഇവയ്ക്ക് 
S 1,500 + വാറ്റ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആലപ്പുഴ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും - 
6 -9 - 2011 മുതൽ 14 - 9 - 2011- ന് ഉച്ചയ്ക്ക് 12 മണിവരെ. 


ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന തീയതിയും സമയവും 
14 - 9 - 2011 - ന് വൈകുന്നേരം 3 മണിവരെ. 


ദർഘാസ് പരസ്യം 


ദർഘാസ് പ്രമാണം തുറക്കുന്ന തീയതിയും സമയവും 
14 - 9 -2011 വൈകുന്നേരം 3. 30 മണി. 


നമ്പർ ഡി . ബി . 808/ 2010 - 11 / ഇ . ഇ . | 2011 ആഗസ്റ്റ് 16 . 

കേരള ഗവർണ്ണർക്കുവേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പ്, എറണാകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
തീരദേശ റോഡുകളുടെ അപ്രഗഡേഷനിൽ ഉൾപ്പെട്ട എറണാകുളം 
ജില്ലയിലെ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പരും 
കമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 

( 2) 


കരാറുകാരുടെ യോഗ്യത - ക്രമനമ്പർ 1, 3, 4, 5 ഇവയ്ക്ക് 
" സി യും കമനമ്പർ 2 - ന് " ഡി യും ക്രമനമ്പർ 6 - ന് " സി യും 
അതിനുമുകളിലും. 


പ്രവൃത്തിപൂർത്തീകരിക്കേണ്ട കാലാവധി കമനമ്പർ 1- ന് 
4 മാസം, കമ ന മ്പർ 2 , 3 , 4 , 5 ഇവയ്ക്ക് 3 മാസം, 
ക്രമനമ്പർ 6 - ന് 5 മാസം. 


( 1) 


- (3 ) 


1 / ഇ . ഇ . | 2011 - 12 - കോട്ടു വള്ളി ഗ്രാമ 
പഞ്ചായത്തിലെ പുളിഞ്ചോടു ഐശ്വര്യ 
റോഡിന്റെ നിർമ്മാണം - 14 ലക്ഷം 


35,000 


-- സർക്കാർ ഉത്തരവ് 84 / 97/ പി. ഡബ്ലിയൂ . ആന്റ് ടി തീയതി 
10 - 8 - 1997 പ്രകാരമുള്ള നിബന്ധനകളും പൊതുമരാമത്ത് 
വകുപ്പിലേയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലേയും 
ദർഘാസ് സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് റദ്ദ് ചെയ്യുന്നതിനോ 
മാറ്റി വയ്ക്കുന്നതിനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസിനെക്കുറിച്ച് കൂടുതൽ 
വിവരങ്ങൾക്ക് ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


3 


2/ ഇ . ഇ . / 2011- 12 - ടി പുലയ ഐക്യ സമാജം 
റോഡിന്റെ നിർമ്മാണം-- - 5.5 ലക്ഷം 

13 ,750 
3 / ഇ . ഇ . | 2011 - 12 - വട ക്കേ ക്ക ര ഗാ മ 
പഞ്ചായത്തിലെ വടത്തോട്തുരുത്തിപ്പുറം 
റോഡിന്റെ നിർമ്മാണം-- - 8 ലക്ഷം 

- 20, 000 
4 / ഇ ഇ . | 2011 - 12 - ഏ ഴി ക്ക ര ( ഗാ മ 
പഞ്ചായത്തിലെ മണ്ണുചിറ അരയത്തിക്കടവ് 
റോഡിന്റെ നിർമ്മാണം - 7.20 ലക്ഷം 18 ,000 


4 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, 
എറണാകുളം ഡിവിഷൻ, 
മുനമ്പം, പള്ളിപ്പോർട്ട് പി. ഒ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


